Reg. No. രജി. നമ്പർ 
KITVN 122009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


| 


No. 


| Vol. II 
- വാല്യം 55 


THIRevANANTHAPtar , TESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1 ea. 


21st December 2010 
2010 ഡിസംബർ 21 
30th Agrahayana 1932 
1932 അഗ്രഹായനം 30 


- 


30 . 


നമ്പർ 


PART III 
Stores Purchase 


Animal Husbandry Department 

TENDER NOTICE 

[ No . 14 / 2010 - 11) 
No . B -1741/ 2010. 

13th December 2010 . 
Sealed competitive tenders are invited for the 
supply of the following Laboratory Equipments 
(6 items) to Chief Disease Investigation Office , 
Palode, Pacha P . O . , Thiruvananthapuram . 

The tender should be superscribed as 
“ Tender No. 14 /2010 - 11 Supply of Laboratory 
Equipments (6 items) and should be addressed 
to the Chief Disease Investigation Officer , Palode, 
Pacha P . 0 ., Pin - 695 562 , Thiruvananthapuram 
District, Kerala . Last date for the receipt of 
the tender is 30 - 12 - 2010 at 4 p . m . Late tenders will 
not be accepted . The tenders will be opened at 
11 . 30 a . m , oru 31 -12 - 2010 in the presence of the 
tenderers or their authorized representatives who 
may be present at that time. 

Estimate cost Rs. 1, 10, 000 , 
END - 1 % . 

Intending tenderers can apply to the Chief 
Disease Investigation Officer , Palode , Pacha P . O . , 
Pin -695 562. Thiruvananthapuram District for the 
prescribed tender form on which the tenders are to be 
submitted . Application for the tender form should 
be accompanied by a cash remittance of Rs. 400 + 
VAT (4 % ) and etc . which is the price 
fixed for a set of tender form and which is not 
refundable . The tender forms are not transferable . 
Those who wish to get tender form by post may send 
Rs. 500 by Money Order which includes cost taxes, 


postal charges etc . Sale of the tender forms will be 
closed at 12 Noon on 30 - 12 - 2010 . Cheques , Postal 
Stamps , Demand Drafts etc . will not be accepted 
towards the cost of tender form nor will the forms 
be send as V . P . P . Duplicate forms if required will 
be issued @ Rs. 200 F VAT (4 % ) and Cess ( 1 % ) 
per copy . 

Details of the tenders can be had from this 
office on all working days . 

- പാലോട് ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ 
ഓഫീസിലേക്ക് താഴെ പറയുന്ന ലബോറട്ടറി 
വസ്തുക്കൾ നൽകുന്നതിനായി മു ( 3വച്ചു. മൽസരാ 
ധിഷ്ഠിത ദർഘാസുകൾ ക്ഷണിക്കുന്നു . 

ദർഘാസുകൾ ദർഘാസ് നമ്പർ 14. 2010- 11 
സം ഒാഫലംബാറട്ടറി ഐററം സർ എന്ന് കവറിന 
പുറത്ത് രേഖപ്പെടുത്തി .ചീഫ് ഡിസീസ 
ഇൻവെസ ററിഗേഷൻ ഓഫീസർ, പാലോട്, പച്ചപി. ഒ . , 
തിരുവനന്തപുരം, കേരളം പിൻ 695 562 എന്ന വിലാസ 
ത്തിൽ വേണം സമർപ്പിക്കുവാൻ, ദർഘാസുകൾ 
സമ ർപ്പിക്കേണ്ട അവസാന തീയതി 30 -12 -201 
വെകുന്നേരം 4 മണി . ലഭിക്കുന്ന ദർഘാസുകൾ 
31- 12 - 2010 പകൽ 11 . 30 - ന് ദർഘാസ് നൽകിയ 
വരുടെയോ അവർ ചുമതലപ്പെടുത്തിയ വരുടെയോ 
സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നതാണ്. 

അടങ്കൽ തുക - 1 ,40,000 രൂപ , 
നിരതദ്രവ്യം - 1 % . 

നിർദ്ദിഷ്ട ദർഘാസുകൾ ലഭിക്കുന്നതിന 
ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേഷ ൻ ഓഫീസർ, 
പാലോട്, പച്ച പി . ഒ . , തിരുവനന്തപുരം, കേരളം, 
പിൻ- 695 562 എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ട 
താണ്, നിർദ്ദിഷ്ട രൂപത്തിലുളള ദർഘാസുകളിൽ 
മാത്രമേ ഒർ ഘാസുകൾ സമർപ്പിക്കുവാൻ പാടുളളു . 


ദർഘാസുകൾ ലഭിക്കുന്നതിന് അപേക്ഷയോടൊപ്പം 
400 രൂപ് അതിന്റെ വാററ് പ്രകാരമുളള നികുതിയും 
നൽകേണ്ടതാണ്. പ്രസ്തുത തുക . തിരികെ 
ലഭിക്കുന്നതല്ല . ദ ർ ഘ ാ സ ക ൾ കൈമാറാൻ 
പാടുളളതല്ല . ദർഘാസുകൾ തപാലിൽ ലഭിക്കണ 
മെന്നുളളവർ 500 രൂപ ദർഘാസം വില , വാററ 
നികുതി, തപാൽ ചാർജ്ജ് എന്നീഇനങ്ങളിലായി മണി 
ഓർഡ . . അയയ ക്കേണ്ടതാണ്. : ദർഘാസുകളുടെ 
വിൽപ്പന 30 -12 - 2010 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനി 
പ്പിക്കുന്നതാണ്. . ദർഘാസുകളുടെ വില ക്കായോ 
പോസ്ററൽ ഒാർഡറായോ ഡിമാൻറ് ( ഡാഫ്ററായോ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകളുടെ, പ ക ക പ്പ 
ആവശ്യമുളളവർ 200 രൂപ + വാററ് നികുതിയും 
അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സംബ 
ന്ധിച്ചുളള കൂടുതൽ വിവരങ്ങൾ എല്ലാ ( പവുത്തി 
ദിവസങ്ങളിലും ഒാഫീസ സമയത്ത് ഈ ആഫീസിൽ 
നി ന്നും അറിയാവുന്നതാണ്. 

NANE OT ITEM WIH SPECIFICATION 
Immuno wash -12 channel - 1 No . 
Multi channel pipette - (100- 1200 ml) - 1 No , . 
Multi channel pipette , tips - 3 boxes, 
Micro pipette ( 1 - 10ml) - 

t : (1. 10ml) . " No . 
Micropipette tips (10 ml) - 3 boxes, 
Cyclomixer -- 1 No. 
Chief Disease 
Investigation Office, 

( Sd . ) 
Palode , Pacha P . O . , 

Chief Disease 
Thiruvananthapuram . - Investigation Officer . 


